( 


Regn . No . KERBIL /2012 /45073 

dated 5 - 9 - 2012 with RNI 
Reg .No. KL/TV(N )/634/ 2015-17 


കേരള സർക്കാർ 
Government of Kerala 

2016 


सत्यमेव जयते 


GOVERNN 


o Sരള 
സർ 


സർക്കാ 


NMENT OF 


KERALA 


കേരള ഗസററ് 
KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


വാല്യം 5 


തിരുവനന്തപുരം, 

ചൊവ്വ 


നമ്പർ 


2016 നവംബർ 15 
15th November 2016 

1192 തുലാം 30 
30th Thulam 1192 
1938 കാർത്തികം 24 
24th Karthika 1938 


Vol. V 


J 


Thiruvananthapuram , 

Tuesday 


No. 1 45 


PART III 
Public Works Department 


പൊതുമരാമത്ത് വകുപ്പ് ചീഫ് എഞ്ചിനീയറുടെ ( ഭരണവിഭാഗം, തിരുവനന്തപുരം) നടപടിക്രമം 


വിഷയം: - പൊ .മ. വ . ജീവനക്കാര്യം പൊതുമരാമത്ത് വകുപ്പിൽ സേവനമനുഷ്ഠിക്കുന്ന രണ്ടാം ഗ്രേഡ് ഓവർസിയർമാരുടെ 

1- 4-2015 മുതൽ 30 -9- 2016 വരെയുള്ള താൽക്കാലിക സീനിയോറിറ്റി ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുന്നത് സംബന്ധിച്ച്. 


സൂചന : - 14 - 9 - 2015 - ലെ ഉത്തരവ് നമ്പർ എസ് . സി.4 / 4891/15. 


ഉത്തരവ് നമ്പർ എസ്. സി . 4 / 14862/ 16 തീയതി 14 - 10 - 2016 


സൂചനയിലെ ഉത്തരവിൻ പ്രകാരം പൊതുമരാമത്ത് വകുപ്പിൽ സേവനമനുഷ്ഠിക്കുന്ന രണ്ടാം ഗ്രേഡ് ഓവർസിയർമാരുടെ 
1-1-2013 മുതൽ 31-3 -2015 വരെയുള്ള അന്തിമ സീനിയോറിറ്റി ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. തുടർന്ന് 1-4- 2015 മുതൽ 30- 9- 2016 
വരെയുള്ളരണ്ടാം ഗ്രേഡ് ഓവർസിയർമാരുടെ താൽക്കാലിക സീനിയോറിറ്റി ലിസ്റ്റ് കേരളാ സ്റ്റേറ്റ് ആന്റ് സബോർഡിനേറ്റ് സർവ്വീസ് 
റൂൾസ് 1958 - ലെ സീനിയോറിറ്റിയെ സംബന്ധിച്ച ചട്ടങ്ങൾ പ്രകാരം തയ്യാറാക്കി ഇതോടൊപ്പം ഉള്ളടക്കം ചെയ്തിരിക്കുന്നു. ആയത് 
പൊതുമരാമത്ത് വകുപ്പിന്റെ ഔദ്യോഗിക വെബ്സൈറ്റിൽ നിന്നും ബന്ധപ്പെട്ട മേലധികാരികൾ ശേഖരിച്ച് ടിയാളുകളുടെ 
അധീനതയിലുള്ള ഉദ്യോഗസ്ഥരുടെ അറിവിലേക്കായി നൽകേണ്ടതാണ്. 


- കൂടാതെ ടി സീനിയോറിറ്റി ലിസ്റ്റിൽ പേര് ഉൾപ്പെടേണ്ടിയിരുന്നിട്ടും ഉൾപ്പെട്ടിട്ടില്ലാത്തവർ, വിവരങ്ങൾ തെറ്റായോ 
അപൂർണ്ണമായോ രേഖപ്പെടുത്തിയിട്ടുള്ളവർ, സീനിയോറിറ്റി ലിസ്റ്റിനെ സംബന്ധിച്ച് പരാതിയോ ആക്ഷേപമോ ഉള്ളവർ ടി 
ആളുകളുടെ പരാതികൾ അവയ്ക്കാധാരമായ രേഖകൾ സഹിതം മേലധികാരി മുഖേന ഒരു മാസത്തിനുള്ളിൽ ഈ ഓഫീസിൽ 
സമർപ്പിക്കേണ്ടതാണ്. 


- (ഒപ്പ്) 
ചീഫ് എഞ്ചിനീയർ, 
(ഡിസൈൻ ആന്റ് ഭരണവിഭാഗം). 


297 


15th Nov . 2016 ] 


PUBLIC WORKS DEPARTMENT 


148 


Provisional Seniority List of 2nd Grade Draftsman /Overseers for the Period from 1-4 -2015 to 30 -9 -2016 


Si. 


Name 


selon 
(1) 


General/ Technical 

Qualification 


Name 
(2) 


Daireler 


No. 


Remarks 


No . and Date of 

Advice /G . O ./ 
Promotion Order 


Feeder 
Category 
Rank No. 

(4 ) 


Date of 
Birth 
(3 )(3) 


Date of 
Entry in 
PWD 


(5 ) 


1 


Shyla , M . M . 


19 -4 - 1965 


25 -3 - 1993 


SSLC , NTC 
D ’man Civil 


EB4 (a )/4239/ 14 
dated 19 - 8 -2015 


93 
(Rank as per 
the Final S /L of 
3rd Gr. D ’man 
for the period 
from 1 -4- 1990 
to 31 - 12 - 2007) 


2 


Abdullah Kakkidumban 


1 -5 - 1965 


95 


6 -4- 1993 


3 


Peter N . Chacko 


25 -5 -1962 


96 


17-3-1993 


4 


Gracy, E . J. 


14 -5 -1965 


97 


9 -3-1993 


5 Udaya Kumar, V. K . 


29- 12 - 1963 98 


12 -3 - 1993 


6 


Nandakumar , B . K . 


18 -6 -1962 


99 


12 -3 - 1993 


7 


Zakeena, A . A . 


2 -5 - 1967 


102 


16 -3- 1993 


8 


Shajahan , M . 


16 -5 - 1967 103 


19 -3 - 1993 


9 Remesan , A . 


11-5 - 1964 104 


15 -3 - 1993 


10 


Premalatha , K . G . 


21-5- 1964 


105 


1 -4 - 1993 


SSLC , NTC 
D ’man Civil 
SSLC , KGCE 
Civil Engg. 
SSLC , Diploma 
in Civil Engg. 
JTSLC , Diploma 
in Civil Engg. 
SSLC , KGTE 
in Civil Engg. 
SSLC , Diploma 
in Civil Engg . 
SSLC , PDC, Diploma EB4 (a)/4239/14 
in Civil Engg . 

dated 17 -9 - 2015 
SSLC , Surveyor 
Trade Certificate 
SSLC , Diploma 
in Civil Engg . 
SSLC , NTC 
D ’man Civil 
SSLC , NTC 
D ’man Civil 
SSLC , NTC 
D ’man Civil 
SSLC , NTC 
D ’man Civil 
SSLC , Diploma 
in Civil Engg . 
PDC , Diploma 
in Civil Engg . 
SSLC , Diploma 
in Civil Engg . 
SSLC ,NTC 
D ’man Civil 


11 


Kadaly , K . V. 


12 -2 -1965 


106 


27-3-1993 


12 


Tom Sajan Regis 


18 - 12 - 1965 


107 


18 - 3- 1993 


13 


Mini Kumari , S . 


10 -6 - 1963 108 


18 -3 - 1993 


14 


Vincent Joseph 


15 -6 - 1963 


109 


19-3 -1993 


15 


Jose , P. P. 


26 -1 - 1964 


110 


18-3-1993 


16 


Vinod Kumar, N . 


2 - 2- 1964 


111A 


18-3-1993 


17 


Abdul Kareem , N . 


15-7-1967 


113 


17 -3 - 1993 


18 


John , P . K . 


24- 5 - 1964 


114 


12 - 3 -1993 


298 


15th Nov . 2016 ] 


PUBLIC WORKS DEPARTMENT 


149 


(1) 


(2) 


( 3 ) 


(4 ) 


( 5 ) 


(6 ) 


(7) 


(8) 


19 


Anil Jose , C . T. 


29 -5 - 1967 


115 


22 -3- 1993 


EB4 (a )/4239/14 
dated 17 - 9- 2015 


20 


Ushakumari, S. 


25 -5 - 1964 


116 


25-3-1993 


21 


Thabir Naina , V . 


5 -5 - 1968 


120 


22 - 3 - 1993 


22 


Jacob , C . A . 


1 -6 - 1964 


120A 


20-3-1993 


23 


Rajeev, K . 


7 - 5 - 1966 


19-3 - 1993 


24 


Sheela , G . R . 


1 -4- 1965 


22-3-1993 


SSLC ,NTC 
D ’man Civil 
SSLC , NTC 
D ’man Civil 
SSLC , NTC 
D ’man Civil 
SSLC , NTC 
D ’man Civil 
SSLC , Diploma 
in Civil Engg. 
SSLC , Diploma 
in Civil Engg. 
SSLC , NTC 
D ’man Civil 
SSLC ,NTC 
D ’man Civil 
SSLC ,NTC 
D ’man Civil 
SSLC , NTC 
D ’man Civil 
SSLC , KGCE 
Civil Engg. 
SSLC ,NTC 
D ’man 


25 


Krishnakumar, N . 


20 - 5 - 1967 


126 


23 -3 -1993 


26 


Alexy Zachariah 


1 -6 - 1965 


127 


22-3-1993 


27 Shailamma, R . 


20 -5 - 1967 


128 


22-3-1993 


28 


Satheeshkumar, P . 


4 - 5 - 1966 


132A 


19-3-1993 


29 


Cisilet Bai, S. 


30 -11-1959 


133 


19-3-1993 


30 


Prakash , R . 


30 -5 - 1967 


134 


20 -3-1993 


31 


Jayaprakash , V. 


28 -5 - 1967 


135 


19-3 - 1993 


32 


Rema Devi, S . 


22 -5 - 1967 


138 


6 -3-1993 


SSLC , Diploma 
in Civil Engg. 
SSLC , Diploma 
in Civil Engg. 
SSLC , NTC 
D ’man Civil 


33 


Reghuvaran , K . S . 


2 -1 - 1964 


140 


5 -4 - 1993 


34 Udayakumar, G . 


14 - 11 - 1967 


143 


15 -3 -1993 


35 


Nizarudeen , A . 


10-5-1961 


144 


SSLC , Diploma 
in Civil Engg. 
SSLC , NTC 
Surveyor 
ITI Civil 


26 -3-1993 


36 


Anto Paul 


145 


31-5 -1965 
31-7-1964 


16 -2 - 1993 
29-3- 1993 


37 


Stanley Paul, R . 


146 


SSLC , NTC 
D ’man Civil 
SSLC , NTC 
D ’man Civil 


38 


Beena Joseph 


18 - 11- 1966 


146A 


21- 1- 1994 


39 


Suresh Babu , M . B . 


4 - 12- 1966 


147 


20-1-1994 


SSLC ,NTC 
D ’man Civil 


40 


Jayasree , A . I. 


25 -4 - 1967 


149 


SSLC ,NTC 
D ’man Civil 


10-2-1994 


299 


15th Nov . 2016 ] 


PUBLIC WORKS DEPARTMENT 


150 


(1 ) 


(2 ) 


(3 ) 


(4 ) 


(5) 


(6 


(7) 


(8) 


41 


Hari, K . S. 


25-5-1967 


149A 


27 -1- 1994 


EB4 (a)-4239/2014 
dated 17 - 9- 2015 


JTSLC , Diploma 
in Civil Engg. 
SSLC , NTC 
D ’man Civil 


42 


Paulose, M . V . 


14 -2- 1968 


150 


31- 1- 1994 


43 


Lethika, C . K . 


7 -4 - 1964 


42-1994 


44 


Shaji K . Baby 


30 -5 - 1968 


1-2-1994 


45 Mymoona , K . 


5-12-1959 


31-1-1994 


46 


Abdulla , T. 


6 - 5 - 1966 


25-1-1994 


SSLC , Diploma 
in Civil Engg. 
JTSLC , Diploma 
in Civil Engg. 
SSLC , Diploma 
in Civil Engg . 
SSLC , Diploma 
in Civil Engg. 
SSLC , NTC D ’man 
Civil, B .Com . LLB 
SSLC , Diploma 
in Civil Engg. 
SSLC , NTC 
D ’man Civil 
SSLC , NTC 
D ’man Civil 


47 


Karunakaran Pola 


20 -5 - 1965 


20-1-1994 


48 


Jose , T. 


15-4 -1964 


17-2-1994 


49 


Rajan Babu , M . V. 


28 -5 - 1965 


8-2-1994 


50 


Rasheedali, O . 


1-6 - 1966 


1-2 - 1996 


51 


Latha , L . K . 


30-4 -1964 


27 - 1 - 1994 


SSLC , B .Sc., NTC 
D ’man Civil 


EB4 (a )-4239 /2014 
dated 18 - 1- 2016 


52 


Sheelamma, T. J. 


12 -5 - 1964 


27-1-1994 


53 Rose Prabha , V. S . 


2 -5 - 1967 


24 -1- 1994 


54 


Baby John , T. 


25 - 5 - 1964 


3- 2 - 1994 


SSLC , NTC 
D ’man Civil 
SSLC , NTC 
D ’man Civil 
SSLC , NTC 
D ’man Civil 
SSLC , NTC 
D ’man Civil 
SSLC , NTC 
D ’man Civil 


55 


Radha Krishnan , N . 


26 -5 - 1964 


31- 1- 1994 


56 


T. Muhammed Nizam 


28 -5 - 1968 


19 -8 - 1994 


57 


Sajeev Kumar, C . K . 


10 -5 -1974 


3 - 11- 1994 


SSLC , PDC , NTC 
D ’man Civil ITC 


58 


Shyju K . Mathew 


30 -5 - 1973 


20 -1-1995 


59 


Muralidharan , P. R . 


30 -5 - 1967 


173 


10-2-1995 


174 


60 Shine C . Alex 
61 Geetha, B . 


20 - 5 - 1964 
22-12 -1970 


SSLC , NTC 
D ’man Civil 
SSLC , NTC 
Civil 
NTC , D ’man Civil 
SSLC , ITC 
D ’man Civil 
SSLC ,NTC 
D ’man Civil 


23-2-1995 
1- 10 - 1996 


175A 


EB4 (a )-4239 /2014 
dated 3 - 3 - 2016 


w .e.f. 
18 - 1- 2016 


62 


Jose Joseph 


30-4 -1975 


176A 


1- 11- 1996 


EB4 (a )-4239 /2014 
dated 18 - 1- 2016 


300 


15th Nov. 2016 ] 


PUBLIC WORKS DEPARTMENT 


151 


(1) 


(2) 


(3) 


(4) 


(5) 


(6 ) 


(7) 


(8) 


63 


Rajan , M . C . 


10 -3 - 1972 


177 


17 -10 -1996 


EB4 (a )-4239/2014 
dated 18 - 1 -2016 


SSLC , NTC 
D ’man Civil 
SSLC , NTC 
D ’man Civil 


64 


Annu Naik , B . 


2-6 -1968 


179 


do. 


30 -10 -1996 


65 


Anil Kumar , M . G . 


28 -2 - 1965 


179A 


do . 


1 - 11 - 1996 


66 


Unni Krishnan , V . S . 


20 -5 - 1974 


179B 


SSLC , Diploma 
in Civil Engg . 
SSLC , NTC 
D ’man Civil 
NCVT, ITI 


13 -9 - 1996 


w .e.f. 
18 - 1 -2016 


67 Muhammed Zakkaria , M . 23 -5 - 1969 


182 


10 -6 -1997 


EB4 (a)-4239 /2014 

dated 3 -3 -2016 
EB4 (a )-4239 /2014 

dated 18 -1 -2016 
EB4 (a)-4239/2014 
dated 3 - 3 - 2016 


68 


Jaya, G . 


10 -5 - 1971 


183 


21-8 - 1995 w .e.f. 

18 - 1- 2016 


69 Renu, V. R . 


24-5-1975 


186 


22 - 12 - 1997 


D ’man Civil 
SSLC , ITI 
D ’man Civil 
ITI, Civil 


EB4 (a )-4239/2014 
dated 18 - 1 -2016 


70 


Chandran , E . K . 


3 -5 -1973 


187 


11 - 12 - 1997 


EB4 (a )/4239 /2014 

dated 3 - 3 - 2016 


w .e .f. 
18 - 1-2016 


71 


Sreekumar, K . T. 


30-5-1979 


191 


30 -11 - 1998 


EB4 (a )-4239 /2014 
dated 18 - 1-2016 


72 


Ratnakumar, P. 


25-5 - 1969 


SSLC , NTC 
D ’man Civil 
SSLC , ITI 
D ’man Civil 
SSLC , 
D ’man Civil 


2-12-1998 


73 


Sunil Kumar, M . V . 


3 -3 - 1972 


193 


3-12-1998 


74 


Madhu , P. R . 


31-5 - 1972 


194 


3 -12- 1998 


SSC , NTC 
D ’man Civil 
SSLC , NTC 
D ’man Civil 


75 


Prabhakaran , K . P. 


19 -5 - 1974 


195 


9 -12 - 1998 


76 


Ravi, K . 


15 -5 -1972 


197 


4 - 12 - 1998 


SSLC , 
D ’man Civil 
B .Sc., DCA , ITI 
D ’man Civil 


77 


Raji, P. C . 


7-5-1969 


198 


19 -12 -1998 


78 


Prakasan , P. G . 


3 -4 -1968 


199 


3 -12-1998 


79 


Ajimol, M . G 


25 -5-1974 


200 


SSLC , ITI 
D ’man Civil 
SSLC , ITI 
D ’man Civil 
ITI D ’man Civil 


27-1-1999 


31-5-1974 


205 


80 
81 


Suresh Babu, K . 
Nini K . Gopinathan 


24-2-2001 
20 - 11- 2000 


16 - 10 - 1975 


206 


SSLC 
D ’man Civil 
ITI D ’man Civil 


82 


Radhakrishnan , A . B . 


45 - 1968 


207 


29 -11 -2000 


w .e.f. 
18 - 1- 2016 


83 


K . G . Sanal Kumar 


25 -5 - 1963 


208 


EB4 (a )-4239/2014 

dated 3 -3 - 2016 
EB4 (a)-4239/2014 
dated 18 - 1 -2016 

do. 


SSLC , PDC , ITI 
D ’man Civil 
ITI D ’man Civil 


21-3-2001 


84 


Savitha, S . 


31-5 - 1971 


209 


21-5 -2001 


301 


15th Nov . 2016 ] 


PUBLIC WORKS DEPARTMENT 


152 


- 


(3 ) 


(4 ) 


(5) 


(5) 


(0) 


(7) 


(8) 


(1) 
85 


(2) 
Shajikumar, K . 


31 -5 -1966 


209A 


SSLC, NTC 
D ’man Civil 


EB4 (a)-4239/2014 
dated 18 - 1 -2016 


210 


14 -8 -2001 


86 
87 


Charly, K . A . 
Biju , P. P. 


31 -5 -1961 
31-5- 1966 


211A 


15 -10 -2001 


88 


Shyla , K . B . 


16 - 3- 1971 


212 


7 -12- 2002 


89 


Binu Prasanth , P . S . 


17-5- 1974 


213 


11-7 -2002 


90 


Jose Prasad, N . V . 


27-6 - 1968 


214 


9- 7 -2002 


91 


Shibu Thomas 


15-4- 1970 


215 


9 - 8 - 2002 


92 


Jyothi Lakshmi, S . 


30 - 3 - 1974 


216B 


ITI, D ’man Civil 
SSLC , Diploma 
in Civil Engg. 
SSLC , NTC 
D ’man Civil 
SSLC , NTC 
D ’man Civil 
SSLC , ITI 
D ’man Civil 
SSLC , NTC 
D ’man Civil 
SSLC , NTC 
D ’man Civil 
SSLC , NTC 
D ’man Civil 
SSLC , NTC 
D ’man Civil 
SSLC , PDC , NTC 
D ’man Civil 
SSLC , NTC 
D ’man Civil 
SSLC , ITI 
D ’man Civil 


8 -7 - 2002 


EB4 ( a )/4239 /14 
dated 3 -3 - 2016 


w .e.f. 
18 - 1-2016 


93 


Gopakumar, K . 


31 -5 - 1970 


217 


8 -7 -2002 


EB4 (a )/4239 / 14 
dated 18 - 1- 2016 


94 


Remesan Pillai, P. 


30 -5 - 1971 


217A 


do. 


6 -7 -2002 


95 


Leena, P. P. 


31- 10 - 1969 


11- 7 -2002 


w .e.f. 
18 - 1-2016 


EB4 (a )/4239 /14 
dated 3 - 3 -2016 
EB4 (a )/4239 / 14 
dated 18 - 1- 2016 


Ajitha, C . K . 


23 -5- 1966 


225 


11-7-2002 


97 


Kavitha , R . R . 


28 -5 -1974 


226B 


8 -7 -2002 


EB4 (a )/4239/ 14 
dated 3 - 3 - 2016 


w .e.f. 
18 - 1 -2016 


98 


Regi P. Daniel 


10-5- 1968 


228 


SSLC , NTC 
D ’man Civil 


8 -7 -2002 


99 


Remani, M . 


5 -4 - 1973 


229 


9-7-2002 


100 


Jayachandran Unnithan , V . 


25 -5 -1970 


6 -7-2002 


101 


Sujith Kumar, B . 


7 -5 - 1966 


231 


26 -6 - 2003 


102 


Eldo Issac 


4 - 1- 1980 


234 


27 -9 -2002 


SSLC , NTC 
D ’man Civil 
SSLC , NTC 
D ’man Civil 
SSLC , NTC 
D ’man Civil 
SSLC , NTC 
D ’man Civil 
SSLC , ITI 
D ’man Civil 
SSLC . 
D ’man Civil 
SSLC , 
D ’man Civil 


103 Ganga Kumari , C . V. 


2 - 2 - 1980 


235 


30- 9-2002 


104 


Arun Kishore, K . 


2 -4 - 1978 


236 


30-9- 2002 


105 


Rajesh , S . 


23-9- 1979 


243 


30 -9-2002 


106 


Vilsy Mary John 


30 -5 - 1974 


244 


30-9- 2002 


SSLC , 
D ’man Civil 
SSLC , 
D ’man Civil 


107 


Sasi , K . 


15 -5 - 1978 


245 


10 - 10 -2002 


302 


15th Nov. 2016 ] 


PUBLIC WORKS DEPARTMENT 


153 


Appeal on the Provisional Seniority List of 2nd Grade Overseers for the period from 1 -4 -2015 to 30 - 9 -2016 


( 1) Name ( in Block Letter) 


(2) 


Designation 


(3) 


Date of birth 


(4) 


Serial number in the Seniority List 


(5) 


Qualifications 


(a) General 


(b ) Technical 


(6) Number and date of advice by the P.S . C . 


(7) In case of candidates appointed other 

than through P.S. C . 


(a ) Nature of appointment 


(b ) Number and date of Appointment 

Order/Promotion Order 


(8 ) Date of commencement of continuous Service : 


(9) Ground of appeal 


Place: 


Date : 


Signature of the Employee. 


CERTIFICATE 


Certified that the above particulars have been verified by me with reference to his Service Register and other 
relevant records in this office and found them as correct. 


Place 


Date : 


Signature and Designation of Controlling Officer. 


(Office Seal) 


303 


15th Nov. 2016] 


PUBLIC WORKS DEPARTMENT 


154 


ദർഘാസ് പരസ്യം 


നമ്പർ ഇ .എൽ. ഡി . ടി.എൻ./21/2016 - 17 . 2016 ഒക്ടോബർ 24. 
-- കേരള ഗവർണ്ണർക്കു വേണ്ടി പൊതുമരാമത്ത് വകുപ്പ് 
വൈദ്യുത വിഭാഗം എക്സിക്യൂട്ടീവ്എഞ്ചിനീയർ, കോഴിക്കോട് 
താഴെപറയുന്ന പ്രവർത്തികൾക്ക്മത്സ രസ്വഭാവമുള്ള 
ദർഘാസുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . ദർഘാസുകൾ 18 - 11 - 2016, 
3 മണിവരെ സ്വീക രിക്കു ന്നതും അന്നേദിവസം 3. 30 - ന് 
ഹാജരുള്ള കരാറുകാരുടെ സാന്നിദ്ധ്യത്തിൽ തുറക്കുന്നതുമാണ്. 
പ്രസ്തുത ദിവസം അവധിയായാൽ അടുത്ത പ്രവൃത്തിദിവസം 
ദർഘാസുകൾ സ്വീകരിക്കുന്നതും തുറക്കുന്നതുമായിരിക്കും. 


ദർഘാസ് ഫോറത്തിന്റെ വില 0059 - 80 - 800 - 96 (02 ) എന്ന 
ശീർ ഷ ക ത്തിലും നികുതി 004 0 - 00 - 111 - 99 എന്ന 
ശീർഷകത്തിലും ട്രഷറിയിൽ ഒടുക്കി ചെലാൻ രസീത് ടെണ്ടർ 
പ്രമാണത്തോടൊപ്പം സമർപ്പിക്കേണ്ടതാണ്. നിരതദ്രവ്യം, 
കരാറു കാ രുടെ നില വിലുള്ള ലൈസൻസിന്റെ സാക്ഷ്യ 
പ്പെടുത്തിയ പകർപ്പ്, നിർദ്ദിഷ്ട ഫോറത്തിലുള്ള പ്രാഥമിക 
കരാർ - 200- ന്റെ മുദ്രപ്പത്രത്തിൽ ടൈപ്പ് ചെയ്തത്എന്നിവ 
- ആവശ്യമായ മറ്റു രേഖകൾ സഹിതം ദർഘാസിനോടൊപ്പം 
സമർപ്പിക്കേണ്ടതാണ്. 

ദർഘാസ് സംബ ന്ധിച്ച് പൊതു മ രാ മത്ത് വകു പ്പിൽ 
നിലവിലുള്ള എല്ലാ നിബന്ധനകളും ഇതിനും ബാധകമാണ്. 
കൂടു തൽ വിവരങ്ങൾ ഈ ഓഫീസിൽനിന്നും പ്രവൃത്തി 
ദിവസങ്ങളിൽ അന്വേഷിച്ചറിയാവുന്നതാണ്. 


| കമ 
നമ്പർ 


ദർഘാസ് നമ്പരും 
പ്രവൃത്തിയുടെ പേരും 
അടങ്കൽ തുകയും 


- നിര ത 
ദ വ്യം 


173 / 2016 - 17 - മലപ്പുറം ജില്ലയിലെ കോട്ടക്കൽ 
ആയൂർവേദ മാനസിക ആശു പത്രിയിലെ 
മെയിൽ വാർഡ്, ഫീമെയിൽ വാർഡ്, 
യോഗ റൂം , റിക്രിയേഷൻ റൂം , വൊക്കേഷണൽ 
ട്രെയിനിംഗ് റൂം എന്നിവയുടെ നിർമ്മാണം 
വെദ്യുതീകരണം (പുനർ ദർഘാസ്) - 4, 43, 300 11,100 


എക്സിക്യൂട്ടീവ് 
എഞ്ചിനീയറുടെ കാര്യാലയം, 
പൊതുമരാമത്ത് വകുപ്പ് ( ഇലക്ട്രിക്കൽ), 
സിവിൽ സ്റ്റേഷൻ, കോഴിക്കോട്-673 020. 
ഫോൺ- 0495- 2371857 . 


( ഒപ്പ്) 
എക്സിക്യൂട്ടീവ് 
എഞ്ചിനീയർ. 


2 174/ 2016 - 17 - എം . എൽ. എ .- എ . ഡി . എഫ് . 

കോഴിക്കോട് നല്ലളം ഹയർ സെക്കണ്ടറി സ്കൂൾ 
കെട്ടിടത്തിന്റെ നിർമ്മാണം- വൈദ്യുതീകരണം 
(പുനർ ദർഘാസ്) - 3,92,070 


ദർഘാസ് പരസ്യം 


9 , 900 


നമ്പർ ഇ .എൽ.എസ്. ഡി. ടി .എൻ./ 14 / 2016 - 17 . 2016 നവംബർ 2. 


3 175/ 2016 - 17 - കാസറഗോഡ് ജില്ലയിലെ ബേക്കൂർ 

ഗവൺമെന്റ് ഹയർ സെക്കണ്ടറി സ്കൂളിലെ 7 
ക്ലാസ് മുറികളുള്ള കെട്ടിടത്തിന്റെ നിർമ്മാണം 
വൈദ്യുതീകരണം- 3,98, 049 


10 ,000 


4 176/ 2016 - 17 - കണ്ണൂർ ജില്ലയിലെ പുലിക്കോം 

പ്രാഥമികാരോഗ്യകേന്ദ്രത്തിനായുള്ള കെട്ടിടത്തിന്റെ 
- നിർമ്മാണം- വൈദ്യുതീകരണം - 3,96,178 - 10 ,000 


കേരള ഗവർണ്ണർക്കു വേണ്ടി പൊതുമരാമത്ത് വകുപ്പ് 
വൈദ്യുത വിഭാഗം അസിസ്റ്റന്റ്എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ, 
കോഴി ക്കോട് താഴെ പറയുന്ന പ്രവർത്തികൾക്ക് മത്സര 
സ്വഭാവമുള്ള ദർഘാസുകൾക്ഷണിച്ചുകൊള്ളുന്നു . ദർഘാസുകൾ 
22 - 11-2016, 3 മണിവരെ സ്വീകരിക്കുന്നതും അന്നേദിവസം 3.30- ന് 
ഹാജരുള്ള കരാറുകാരുടെ സാന്നിദ്ധ്യത്തിൽ തുറക്കുന്നതുമാണ്. 
പ്രസ്തുത ദിവസം അവധിയായാൽ അടുത്ത പ്രവൃത്തിദിവസം 
ദർഘാസുകൾ സ്വീകരിക്കുന്നതും തുറക്കുന്നതുമായിരിക്കും. 
ദർഘാസ് നമ്പരും 

നിരത് 
കമ 

പ്രവൃത്തിയുടെ പേരും 
നമ്പർ 

ദ്രവ്യം 
അടങ്കൽ തുകയും 


ദർഘാസ് പ്രമാണത്തിന്റെ വില ക്രമനമ്പർ 1- ന് - 900 + 
നികുതി - 45, മറ്റുള്ളവയ്ക്ക് - 800 + നികുതി - 40 . 


കരാറുകാരുടെ യോഗ്യത - എ , ബി , സി വിഭാഗം 
കരാറുകാർ. 


പ്രവൃത്തിപൂർത്തീകരണ കാലാവധി 30 ദിവസം. 


1 140/ 2016 - 17 - എം . എൽ. എ . എൽ. എ . സി. 

എ . ഡി.എഫ്.- ബാലുശ്ശേരി- കോട്ടൂർ പ്രാഥമിക 
ആ രോ ഗ്യ കേ ന്ദ ത്തിന്റെ നിർമ്മാണം 
വെദ്യുതീകരണം - - 99,752 


2 ,500 


ദർഘാസുകൾ വെബ്സൈറ്റായ www.keralapwd .gov.in - ൽ 
ദർ ഘാസ് സ്വീക രി ക്കുന്ന അ വ സാന തീയ തിക്ക് 
10 ദിവസത്തിന് മുമ്പ് മുതൽ ലഭ്യമാണ്. ആയത് കരാറുകാർ 
ഡൗൺലോഡ് ചെയ്ത് എടുക്കേണ്ടതും എക്സിക്യൂട്ടീവ് 
എഞ്ചിനീയർ, പൊതുമരാമത്ത് വകുപ്പ് ( വൈദ്യുത വിഭാഗം), 
കോഴിക്കോട് എന്ന വിലാസത്തിൽ മുദ്രവച്ച കവറുകളിൽ 
പ്രവൃത്തിയുടെ പേരും ദർഘാസ് നമ്പരും ആലേഖനം ചെയ്ത് 
സമർപ്പിക്കേണ്ടതുമാണ്. 

ദർഘാസുകൾ രജിസ്റ്റേർഡ്/ സ്പീഡ് തപാൽമുഖേന 
മാത്രമേ സ്വീക രി ക്കു ക യു ള്ളൂ . തപാ ലി ലു ണ്ടാ കുന്ന 
കാലതാമസത്തിന് ഈ ഓഫീസ് ഉത്തരവാദിയായിരിക്കുന്നതല്ല. 


2 141/ 2016 -17 വെള്ളിമാടുകുന്ന് നിർഭയ ഷെൽട്ടർ 

ഹോം (പഴയ എച്ച്. എം . ഡി . സി . കെട്ടിടം ) 
കെട്ടിടത്തിന്റെ വൈദ്യുതീകരണ അറ്റകുറ്റ 
പണികളും മെച്ചപ്പെടുത്തലും - 99,820 


2 ,500 


3 142 / 2016- 17 - സി. എൻ. സി.- ഡെവലപ്പ്മെന്റ്- 

മെഡിക്കൽ കോളേജ് കാമ്പസിലെ പുതിയ 
ക്ലാസ്റൂമിന്റെ വൈദ്യുതീകരണം - 1,13,541 


| 2 , 900 


ദർഘാസ് പ്രമാണത്തിന്റെ വില - 500 + നികുതി 25. 


304 


15th Nov. 2016) 


PUBLIC WORKS DEPARTMENT 


155 


കരാറുകാരുടെ യോഗ്യത - എ , ബി , സി വിഭാഗം 
കരാറുകാർ. 


പ്രവൃത്തിപൂർത്തീകരണ കാലാവധി 15 ദിവസം. 


- ദർഘാസുകൾ വെബ്സൈറ്റായ www.keralapwd.gov.in - ൽ 
ദർ ഘാസ് സ്വീക രിക്കുന്ന അ വ സാന തീയ തിക്ക് 
10 ദിവസത്തിന് മുമ്പ് മുതൽ ലഭ്യമാണ്. ആയത് കരാറുകാർ 
ഡൗൺലോഡ്ചെയ്ത്എടുക്കേണ്ടതും അസിസ്റ്റന്റ്എക്സിക്യൂട്ടീവ് 
എഞ്ചിനീയർ, പൊതുമരാമത്ത് വകുപ്പ് ( വൈദ്യുത വിഭാഗം), 
കോഴിക്കോട് എന്ന വിലാസത്തിൽ മുദ്രവച്ച കവറുകളിൽ 
പ്രവൃത്തിയുടെ പേരും ദർഘാസ് നമ്പരും ആലേഖനം ചെയ്ത് 
സമർപ്പിക്കേണ്ടതുമാണ്. 

- ദർഘാസുകൾ രജിസ്റ്റേർഡ്/ സ്പീഡ് തപാൽ മുഖേന 
മാത്രമേ സ്വീക രി ക്കു ക യു ള്ളൂ . ത പാ ലി ലു ണ്ടാ കുന്ന 
കാലതാമസത്തിന് ഈ ഓഫീസ് ഉത്തരവാദിയായിരിക്കുന്നതല്ല. 


- ദർഘാസ് ഫോറത്തിന്റെ വില 0059- 80 - 800 - 96 ( 02) എന്ന 
ശീർ ഷ ക ത്തിലും നികുതി 004 0 - 00 - 111 - 99 എന്ന 
ശീർഷകത്തിലും ട്രഷറിയിൽ ഒടുക്കി ചെലാൻ രസീത്, 
നിരതദ്രവ്യം, കരാറുകാരുടെ നിലവിലുള്ള ലൈസൻസിന്റെ 
സാക്ഷ്യ പ്പെടു ത്തിയ പകർപ്പ്, നിർദ്ദിഷ്ട ഫോറ ത്തിലുള്ള 
പ്രാഥമിക കരാർ - 200 - ന്റെ മുദ്രപ്പത്രത്തിൽ ടൈപ്പ്ചെയ്തത് 
എന്നിവ ആവശ്യമായ മറ്റു രേഖകൾ സഹിതം ദർഘാസി 
നോടൊപ്പം സമർപ്പിക്കേണ്ടതാണ്. 

- ദർഘാസ് സംബന്ധിച്ച് പൊതു മ രാ മത്ത് വകുപ്പിൽ 
നിലവിലുള്ള എല്ലാ നിബന്ധനകളും ഇതിനും ബാധകമാണ്. 
കൂടുതൽ വിവരങ്ങൾ ഈ ഓഫീസിൽ നിന്നും പ്രവൃ ത്തി 
ദിവസങ്ങളിൽ അന്വേഷിച്ചറിയാവുന്നതാണ്. 
എക്സിക്യൂട്ടീവ് 
എഞ്ചിനീയറുടെ കാര്യാലയം, 

( ഒപ്പ്) 
പൊതുമരാമത്ത് വകുപ്പ് ( ഇലക്ട്രിക്കൽ), അസിസ്റ്റന്റ് 
സിവിൽ സ്റ്റേഷൻ, കോഴിക്കോട്- 673 020. എക്സിക്യൂട്ടീവ് 
ഫോൺ- 0495 - 2371857 , 

എഞ്ചിനീയർ. 


305 


